Kerala Gazette No. 46 dated 19th November 2013 . 


PART I 


Section iji 


GOVERN 


1 
കര 


മാക്കാം 


NMENT OF 


OF KERALA 


OP 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 20137 / ലെഗ്. എ2/ 2009 / നിയമം. 


- തിരുവനന്തപുരം, 


2013 സെപ്റ്റംബർ 13 . 

1935 ഭാദ്രം 22. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2013 ആഗസ്റ്റ് 28 -ാം തീയതി രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


- സി . രമണി, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2013 - ലെ 31 -ാം ആക്റ്റ് 
2012 - ലെ രജിസ്ട്രേഷൻ ( കേരള ഭേദഗതി) ആക് 
1908 - ലെ രജിസ്ട്രേഷൻ ആക്റ്റ് കേരള സംസ്ഥാനത്തിനുള്ള 
അതിന്റെ ബാധകതയിൽ വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 

ഒരു 
ആക്റ്റ് 


പീഠിക . - 1908- ലെ രജിസ്ട്രേഷൻ ആക്ട് ഇതി നു ശേഷം കാണപ്പെടുന്ന 
ആവശ്യങ്ങൾക്കായി, കേരള സംസ്ഥാനത്തിനുള്ള അതിന്റെ ബാധകതയിൽ, വീണ്ടും 
ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവൽസരത്തിൽ താഴെ പറയുംപ്രകാരം 
നിയമം ഉണ്ടാക്കുന്നു : 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ആക്റ്റിന് 2012 - ലെ രജിസ്ട്രേഷൻ ( കേരള 
ഭേദഗതി) ആക്ട് എന്ന് പേര് പറയാം. 

(2 ) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 

( 3) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2. 17 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1908 - ലെ രജിസ്ട്രേഷൻ ആക്ടിന്റെ (1908 - ലെ 
16 -ാം കേന്ദ്ര ആക്റ്റ്) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) 
17 -ാം വകുപ്പിൽ, - 

- (i) (1) -ാം ഉപവകുപ്പിൽ, ( ഇ ) ഖണ്ഡത്തിനു ശേഷം താഴെപ്പറയുന്ന 
ഖണ്ഡങ്ങൾ ചേർക്കേണ്ടതാണ്, അതായത്: 

“( എഫ്) നൂറു രൂപയും അതിൽ കൂടുതലും മൂല്യമുള്ള സ്ഥാവര 
വസ്തുക്കളുടെ വിൽപ്പനയ്ക്കുള്ള ഒരു കോൺടാക്റ്റ് നടപ്പിലാക്കുവാൻ ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതോ നടപ്പിലാക്കുന്നതോ ആയ കരണങ്ങൾ; 

( ജി ) ഒപ്പിട്ടു പൂർത്തീകരിക്കുന്ന ആളുടെ പിതാവ്, മാതാവ്, ഭാര്യ , 
ഭർത്താവ്, മകൻ, ദത്തെടുക്കപ്പെട്ട മകൻ, മകൾ, ദത്തെടുക്കപ്പെട്ട മകൾ, സഹോദരൻ, 
സഹോദരി, മകളുടെ ഭർത്താവ് അഥവാ മകന്റെ ഭാര്യ എന്നിവരുടെ പേർക്ക് ഒപ്പിട്ടു 
പൂർത്തീകരിച്ചിട്ടുള്ളതൊഴികെയുള്ള നടത്തിപ്പിനുള്ള ഏതെങ്കിലും അധികാരം അഥവാ 
അവകാശം, ഭരണനിർവ്വഹണം, വികസിപ്പിക്കൽ, കൈമാറ്റം അഥവാ നൂറു രൂപയും 
അതിൽ കൂടുതലും മൂല്യമുള്ള സ്ഥാവര വസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും 
ഇടപാട് സൃഷ്ടിച്ചു കൊണ്ടുള്ള മുക്ത്യാർ. ; 

( ii ) (2 ) -ാം ഉപവകുപ്പിൽ, വിശദീകരണം വിട്ടുകളയേണ്ടതാണ്. 


3. 71 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 71 -ാം വകുപ്പിൽ, (2 ) -ാം 
ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- “( 3 ) യാതൊരു രജിസ്റ്ററിംഗ് ഉദ്യോഗസ്ഥനും, കേരള സർക്കാരി 
ന്റെയോ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാസ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ 
തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ വകയായിട്ടുള്ളതോ അവയിൽ നിക്ഷിപ്തമായി 
ട്ടുള്ളതോ ആയ സ്ഥാവര വസ്തുക്കളുടെ വിൽപ്പനയ്ക്കുള്ള കോൺടാക്റ്റ് ഉൾപ്പെടെ 
വസ്തുകൈമാറ്റം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും പ്രമാണം, അത് സംസ്ഥാന സർക്കാർ 
ഇതിലേക്കായി പ്രാധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻനൽകിയിട്ടുള്ള ഒരു 
" നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് സഹിതം അല്ലാത്തപക്ഷം, രജിസ്റ്റർ ചെയ്യുന്നതിന് 
സ്വീകരിക്കുവാൻ പാടുള്ളതല്ല. . 


4. 83 , 83ബി എന്നീ പുതിയ വകുപ്പുകൾ ചേർക്കൽ. പ്രധാന ആക്റ്റിലെ 
83 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: 


“ 83 എ . ചില സംഗ തിക ളിൽ രജിസ്റ്റർ ചെയ്ത പ്രമാ ണ ങ്ങ ളുടെ 
റദ്ദാക്കൽ. (1) രജിസ്ട്രേഷൻ വകുപ്പിലെ രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ 
ജനറലിന്റെ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥന്റെഅന്വേഷണത്തിൽ, 
ഏതെങ്കിലും ഒരാൾ വ്യാജമായി മറ്റൊരാളായി ആൾമാറാട്ടം നടത്തി, അങ്ങനെ 

കൈക്കൊണ്ട് പ്രകൃ ത ത്തിൽ, ഏതെങ്കിലും പ്രമാണം ഹാജരാക്കുകയും ഒപ്പിട്ടു 
പൂർത്തീകരണം സമ്മതിക്കുകയും ഒരു രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻവഴി രജിസ്റ്റർ 
ചെയ്യിക്കുകയും ചെയ്തതെന്നും അങ്ങനെയുള്ള ഒരു പ്രമാണത്തിന്റെ നിലവിലിരിക്കൽ 
മറ്റൊരാളുടെ താൽപര്യങ്ങൾക്ക് ഹാനികരമാണെന്നും കണ്ടെത്തുകയാണെങ്കിൽ, 
രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ, പ്രസ്തുത പ്രമാണം, നിർണ്ണയിക്കപ്പെടാവുന്ന 
അങ്ങ നെ യുള്ള ഫാറ ത്തിൽ അ ദ്ദേ ഹ ത്തിന് അപേക്ഷ നൽകുന്നതിൻ മേൽ, 
റദ്ദാക്കേണ്ടതാണ്. 


- (2 ) ജില്ലാകളക്ടർ, സ്വമേധയായോ തനിക്ക് ലഭിച്ച ഒരു പരാതി 
യുടെ അടിസ്ഥാനത്തിലോ നടത്തുന്ന അന്വേഷണത്തിൽ, 71 -ാം വകുപ്പിന്റെ ( 3) -ാം 
ഉപവകുപ്പിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള നടപടിക്രമം അനുവർത്തിക്കാതെ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള ഒരു പ്രമാണത്തിന്റെ പിൻബലത്തിൽ ഏതെങ്കിലും സർക്കാർ ഭൂമിയോ 
ഒരു പൊതു മേ ഖലാ സ്ഥാ പ ന ത്തിന്റെ ഉട മ സ്ഥ ത യിലുള്ള ഭൂമിയോ കൈമാറ്റം 
ചെയ്യപ്പെട്ടുവെന്ന്കണ്ടെത്തുകയാണെങ്കിൽ, അങ്ങനെയുള്ള പ്രമാണത്തിന്റെ രജിസ്റ്റർ 
ചെയ്യൽ റദ്ദാക്കുന്നതിന്, ജില്ലാ കളക്ടർക്ക് രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിനോട് 
ശിപാർശ ചെയ്യാവുന്നതാണ്. 


( 3 ) ജില്ലാ ക ള ക ട റിൽ നിന്നും അങ്ങ നെ യുള്ള ശിപാർശ 
ലഭിക്കുന്നതിൻമേൽ, നിർണ്ണയിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള നടപടിക്രമം അനുവർത്തി 
ച്ചതിനുശേഷം, രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിന് അങ്ങനെയുള്ള പ്രമാണത്തിന്റെ 
രജിസ്റ്റർ ചെയ്യൽ റദ്ദാക്കുവാൻ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


- 83 ബി . രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിന്റെ ഉത്തരവുകൾക്കെ 
തിരെ സർക്കാരിനുള്ള അപ്പീൽ. - രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിന്റെ, 83എ 
വകുപ്പ് പ്രകാരമുള്ള ഒരു ഉത്തരവു മൂലം സങ്കട മ നുഭവിക്കുന്ന ഏതൊരാൾക്കും 
അങ്ങനെയുള്ള ഉത്തരവ് ലഭിക്കുന്ന തീയതി മുതൽ മുപ്പതു ദിവസത്തിനകം സർക്കാർ 
മുമ്പാകെ ഒരു അപ്പീൽ ബോധിപ്പിക്കാവുന്നതും, സർക്കാർ, അവർക്ക് യുക്തമെന്നു 
കരു തു ന്ന പ കാ രം , രജി സ് ട്രഷൻ ഇൻ സ് പെക്ടർ ജന റലിന്റെ ഉത്തരവ് 
സ്ഥിരപ്പെടുത്തുകയോ രൂപഭേദപ്പെടുത്തുകയോ റദ്ദാക്കുകയോ ചെയ്തുകൊണ്ട് ഒരു 
ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുമാണ്. . 


( ശരിത്തർജ്ജമ ) 


എസ്. ഗിരിജാ ദേവി, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


